Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEON 


കാ 


ം സ 
MENTO 





OF KER 


d 


a 


സ് 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


14th July 2009 
2009ജൂലൈ 14 
23rd Ashadha 1931 
1931 ആഷാഢം 23 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Agriculture Department 


ടെൻഡർ/ ലേലപ്പരസ്യം 

നടക്കുന്ന ലേലത്തെത്തുടർന്ന് ടെൻഡറുകൾ തുറക്കുന്നതും 

ടെൻഡറിലോ ലേലത്തിലോ കൂടിയ നിരക്ക് കാണിക്കു ന്ന 
നമ്പർ എസ്. വി. എഫ്.-256 / 2009. 

2009 ജൂൺ 19 . ആളുടെ പേരിൽ ടെൻ ഡർ/ ലേലം താല്ക്കാലികമായി 

ഉറപ്പിയ്ക്കുന്നതുമായിരിക്കും. 
വണ്ടിപ്പെരിയാർ, സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിൽനിന്നും 
2008- 09 വർഷത്തിൽ വിളവെടുത്ത്ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന | കമ 

ഇനം 

അളവ് നിരതദ്രവ്യം 
490. കി . ഗ്രാം കുരുമുളകും, ഉദ്ദേശം 1410 കി . ഗ്രാം തൊണ്ടാടു 

നമ്പർ 

തൂക്കം 

രൂപ് 
കൂടിയ റോബ സ്റാ കാപ്പി ക്കു രൂ വും താഴെപ്പറയുന്ന 

കുരുമുളക് 490 കി . ഗ്രാം 1, 500 
വ്യവസ്ഥകൾക്കു വിധേ യ മായി ടെൻഡർ / ലേല പ്രകാരം 

കാപ്പിക്കുരു - 1410 കി . ഗ്രാം 1,500 
വിൽക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + എസ്. റ്റി. 
2009 ജൂലൈമാസം 23 -ാം തീയതി പകൽ നടക്കുന്ന 
ടെൻഡർ/ ലേല വിൽപ്പനയുടെ ടെൻഡർ ഫോറങ്ങൾ അന്നേ 

ലേലം/ ദർഘാസ് നടക്കുന്ന സമ യം ക്രമനമ്പർ 1 - ന് 
ദിവസം പകൽ 12 മണിവരെ ഫാം സൂപ്രണ്ടിന്റെ ആഫീസിൽ 

23- 7 - 2009, 3 മണി, ക്രമനമ്പർ 2 - ന് 23 - 7 - 2009, 4 മണി. 
നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 

ടെണ്ടറിൽ കാപ്പിക്കുരു/കുരുമുളക് കിലോ ഗ്രാം ഒന്നിന് എന്തു 
പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ 2009 ജൂലൈ 23 -ാം തീയതി 

വിലക്കെടുത്തുകൊള്ളാം എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
പകൽ 2. 30 മണിവരെ സ്വീകരിക്കുന്നതാണ്. ടെൻഡർ, ലേലം 

വിലയ്ക്കു പുറമേ അന്നു നിലവിലുള്ള നിരക്കിൽ സർക്കാർ 
ഇവയ്ക്കോരോന്നിനും പ്രത്യേകം പ്രത്യേകം നിരതദ്രവ്യം 

നിശ്ചയിക്കുന്ന വില്പന നികുതിയുമടയ്ക്കു വാൻ ലേലം/ 
കെട്ടിവെ യ് ക്കേ ണ്ട താ ണ് . ടെണ്ടർ ഫാറ ങ്ങ ൾ പൂരിപ്പിച്ച് 

ടെൻഡർ കൊളളുന്നയാൾ ബാദ്ധ്യസ്ഥനാണ്. ടെൻഡർ/ ലേലം 
“ ഫാം സൂപ്രണ്ട്, സംസ്ഥാന പച്ചക്കറിത്തോട്ടം, വണ്ടിപ്പെരിയാർ, കൊളളുന്നയാൾ മതിപ്പുവിലയുടെ 1/3 (മൂന്നിലൊന്ന്) ഭാഗം 
എന്ന വിലാ സ ത്തിൽ സമർപ്പി ക്കേ ണ്ട തും , സ്വന്തം - വരുന്ന തുക അന്നുതന്നെ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേ 
മേൽവിലാസം കവറിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. ണ്ടതാകുന്നു . ടെൻഡർ/ ലേലം ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി 
കവറിന്റെ മുകൾഭാഗത്തായി കാപ്പിക്കുരു/ കുരുമുളക് ടെൻഡർ ആഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി അനുമതി 
2009 - 2010 , എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. നിശ്ചിത സമയത്ത് ലഭിച്ചതായുളള അറിയിപ്പ് ലഭിച്ച് 7 ദിവസ ങ്ങൾക്കകം 


Gaz. No. 28 /2009/DTP (Agriculture ). 


104 


KERALA GAZETTE 


[PART III 


കുരുമുളകിന്റെ/ കാപ്പിക്കുരുവിന്റെ തൂക്കം ബോദ്ധ്യപ്പെട്ട് ശേഷിച്ച് 
2/3 ഭാഗം വിലയും വില്പന നികുതിയും അടച്ച് കുരുമുളക് 
കാപ്പിക്കുരു നീക്കം ചെയ്യേണ്ടതാണ്. ടെൻഡറിൽ പറഞ്ഞിരിക്കുന്ന 
നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നതുമൂലം സർക്കാരിനുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കു 
ന്ന താ ണ്. അത്തരം നഷ്ടങ്ങൾ കരാറുകാരനിൽ നിന്നും 
നിയമാനുസൃതം ഈടാക്കുന്നതാണ്. 

ടെൻഡർ/ ലേലം സംബ ന്ധിച്ച കാര്യ ങ്ങ ളിൽ ഫാം 
സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമവും ചോദ്യം ചെയ്യപ്പെടാൻ 
പാടില്ലാത്തതുമാണ്. ടെൻഡർ/ ലേലം ഉറപ്പിയ്ക്കുന്നതിനും 
കാരണം കാണിയ്ക്കാതെ തന്നെ തള്ളിക്കളയുന്നതിനുമുളള 
അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കുന്നതും 
ആയത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ ടെൻഡർ/ ലേല ദിവസം പൊതു അവധിയായാൽ 
തൊട്ടടുത്ത ദിവസം ടെൻഡർ/ ലേലം നിശ്ചിത സമയത്ത് 
മറ്റൊരറിയിപ്പു കൂടാതെ നടത്തപ്പെടുന്നതാണ്. മറ്റ് സർക്കാർ 
ടെൻഡർ/ ലേലങ്ങൾക്കുളള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധ ക മാ യി രിക്കും. കൂടുതൽ വിവ ര ങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിലും സമയങ്ങളിലും ഫാം ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് “ നമ്പർ സി - 880/ 
2009 പ്രകാരം ഡബ്ളിയു . സി . ററി. നാളികേരത്തിനുള്ള 

ടെണ്ടർ ” എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 
5. ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 
യുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 
സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം (1/ 3 ) അന്നുതന്നെ 
ഓഫീസിൽ അട വാ ക്കേ ണ്ട തു മാ ണ് . മ ല പ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ / ലേലം അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
മുഴു വൻ സംഖ്യയും അടച്ച് നാളി കേരം സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ട 
തുമാണ്. 
ടെണ്ടർ / ലേലം ഉറപ്പിച്ച വ്യക്തി 50 രൂപ മുദ്രപത്രത്തിൽ 
ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലു ളള കരാർ 
എഴുതി ഒപ്പിട്ട് ടെണ്ടർ / ലേല ദിവസം ഓ ഫീസിൽ 

ഹാജരാക്കേണ്ടതാണ്. 
7. ടെണ്ടർ ഫോമിൽ ഒരു നാളി ക ര ത്തിന്റെ വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ടെണ്ടർ/ ലേലം ഒറ്റക്കോകൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ, 
ഇടുക്കി. 


- ( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ / ലേലത്തിനും ബാധകമായിരിക്കും. 


ദർഘാസ്/ ലേലപ്പരസ്യം 


10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ 
ലേലം നടത്തുന്നതായിരിക്കും. 


നമ്പർ സി . 880 / 2009 . 

2009 ജൂൺ 18 . 
മുണ്ടേരി വിത്തുകൃഷി ഫാമിൽ വിളവെടുത്ത് സൂക്ഷിച്ചിരി 
ക്കുന്ന ഡബ്ളിയു . സി . ററി. ഇനത്തിൽപ്പെട്ട ഏകദേശം 20000 
( ഇരുപതി നാ യി രം ) എണ്ണം നാളികേരം ദർഘാസ്/ ലേലം 
അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


നമ്പർ സി . 881/ 2009. 

2009 ജൂൺ 18 . 
മുണ്ടേരി വിത്തുകൃഷി ഫാമിൽ വിളവെടുത്ത് സൂക്ഷിച്ചി 
രിക്കുന്നഎൽ. ഒ. ഇനത്തിൽപ്പെട്ട ഏകദേശം 18000 (പതിനെട്ടായിരം) 
എണ്ണം നാളികേരം ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വില്പന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 


നിബന്ധനകൾ 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 6 - 8 - 2009 - ന് പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പിക്കേ 
ണ്ട തു മാണ്. അന്നുതന്നെ 3 .30 മണിക്ക് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 

സാന്നിധ്യത്തിൽ ടെണ്ടർ തുറന്ന്പരിശോധിക്കുന്നതുമാണ്. 
2 . നിരതദ്രവ്യമായി 2,000 (രണ്ടായിരം ) രൂപ 3.30 മണിക്ക് 

മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
3. ടെണ്ടർ ഫോമിന്റെ വില 400 രൂപ + വില്പന നികുതി 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 
മുള്ളവർ 500 രൂപ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാ കു ന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദി ആയിരിക്കുകയില്ല . 
4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ, “കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടർ, വിത്തു കൃഷിത്തോട്ടം, 

മുണ്ടേരി പി . ഒ ., 
മലപ്പുറം ജില്ല , പിൻ - 679 334 എന്ന വിലാസത്തിൽ 


ടെണ്ടർ ഫോമുകൾ 6 - 8 - 2009 - ന് പകൽ 1 മണിവരെ 
വിൽപ്പന നടത്തുന്നതും, പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3. 30 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി 
ക്കേണ്ടതുമാണ്. അന്നുതന്നെ 4 മണിക്ക് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന്പരിശോധിക്കുന്നതുമാണ്. 


2. നിരതദ്രവ്യമായി 2 , 000 (രണ്ടായിരം ) രൂപ 3 .30 മണിക്ക് 
മുമ്പായി അടയ്ക്കേണ്ടതാണ്. 


3. ടെണ്ടർ ഫോമിന്റെ വില 400 രൂപ + വില്പന നികുതി 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 
മുള്ളവർ 500 രൂപ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദി 
ആയിരിക്കുകയില്ല . 


14th JULY 2009 ] 


AGRICULTURE DEPARTMENT 


| 105 


നിബന്ധനകൾ 


4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ, “കൃഷി ഡെപ്യൂട്ടി 

ഡയറക്ടർ, വിത്തുകൃഷിത്തോട്ടം, മുണ്ടേരി പി. ഒ ., 
മലപ്പുറം ജില്ല , പിൻ - 679 334 എന്ന വിലാസത്തിൽ 
സമർപ്പി ക്കേ ണ്ട തും ക വ റിന് പുറത്ത് “നമ്പർ 
സി - 881/ 2009 പ്രകാരം എൽ. ഒ. നാളികേരത്തിനുളള 

ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 
5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം ( 1/ 3) അന്നു 
തന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
മുഴു വൻ സംഖ്യയും അടച്ച് നാളികേരം സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കംചെയ്യേണ്ട 
തുമാണ്. 


- 1. ടെൻഡർ ഫോമുകൾ 7 -8 - 2009 വൈകിട്ട് 4 മണിവരെ 
എല്ലാ പ്രവൃത്തി ദിവസവും ഈ ഓഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. ടെൻഡർ ഫോമിന്റെ വില അസ്സലിന് 400 രൂപയും 
പകർപ്പിന് 200 രൂപയുമാണ് ( നികുതികൾ പുറമെ). 

- 2, വി വിധ ബ്ലോക്കു കൾ ലോട്ടു കൾ തിരിച്ചാണ് 
ലേലത്തിന് വെയ്ക്കുന്നത്. 

3. ലേലം 10- 8- 2009 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് 
മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വച്ച് നടത്തുന്ന 
തായിരിക്കും. ലേലത്തിനുശേഷം ടെൻഡർ തുറക്കുന്നതാണ്. 

4. ടെൻഡറിലോ ലേലത്തിലോ ഏതിലാണ് അധികം 
തുക എങ്കിൽ ആ ആൾക്ക് താല്ക്കാലികമായി ടെൻഡർ/ ലേലം 
ഉറപ്പിക്കു ന്ന തും അംഗീകാ ര ത്തി നായി മലപ്പുറം ജില്ലാ 
പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. താല്ക്കാലികമായി 
ടെൻഡർ/ ലേലം ഉറപ്പിച്ച ഉടൻതന്നെ യഥാർത്ഥ വിലയുടെ 
1/3 ഭാഗം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 


6. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച വ്യക്തി 50 രൂപ മുദ്രപ്പത്ര 

ത്തിൽ ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലുളള 
കരാർ എഴുതി ഒപ്പിട്ട് ടെണ്ടർ/ ലേല ദിവസം 
ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. 


7. ടെണ്ടർ ഫോമിൽ ഒരു നാളി കേ ര ത്തിന്റെ വില 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 


- 5. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ച വിവരം 
അറിയിച്ചാൽ ഏഴ് ദിവസത്തിനകം 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു 
കരാർ എഴുതി നൽകേണ്ടതും ലേലത്തുകയുടെ 5 % സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റും 1/3 ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ 
തുകയും ഫാം ഓഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്താവുന്ന 
താണ്. വിളവെടുത്ത സാധനങ്ങൾ ഫാം ഓഫീസിൽ അളവ് 
തൂക്കം രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി 
കൊണ്ടു പോകാവുന്നതാണ്. 


8. ടെണ്ടർ/ ലേലം ഒറ്റക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


- 6 . ഓരോ വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇട വേള 45 
ദിവസത്തിൽ കൂടുതലായിരിക്കണം. 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിലും ബാധകമായിരിക്കും. 
10. ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ 
ലേലം നടത്തുന്നതായിരിക്കും. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


7. 2009 ഒക്ടോബർ 31- നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ട വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 

- 8. തേങ്ങ വിളവെടുപ്പ് 2010ജൂലൈ31- ന് കഴിഞ്ഞിരിക്കണം. 
ഇളംപ്രായത്തിലുള്ള തേങ്ങ ( കരിക്ക്) യാതൊരു കാരണ 
വ ശാലും ഇടാൻ പാടു ള്ള ത ല്ല . മറിച്ച് ചെയ്യു ന്ന തായി 
ശദ്ധ യിൽപ്പെട്ടാൽ അത്രയും എണ്ണം ലേലാ വകാശത്തിന് 
പുറത്തുള്ളതായി കണക്കാക്കുകയും ആയതിന്റെ വില ഫാം 
നിരക്കനുസരിച്ച് ലേലക്കാരനിൽ നിന്നും ഈടാക്കുകയും 
ചെയ്യും. 

- 9. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെൻഡർ 
അസ്ഥിര പ്പെടു ത്തു ന്ന തിനോ റദു ചെയ്യുന്നതിനോ ജില്ലാ 
പഞ്ചായത്തിന് പരിപൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

- 10. ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 
| പ്രവർത്തിച്ചാലോ ടെൻഡർ/ ലേലക്കാരനിൽ നിന്നും ഫാമിൽ 
വല്ല നാശ നഷ്ടവും വന്നാലോ പരിപൂർണ്ണ ഉത്തര വാ ദി 
യാകുന്നതും മേൽ നടപടികൾക്ക് വിധേയനാകുന്നതുമാണ്. 


ടെൻഡർ/ ലേലപ്പരസ്യം 


നമ്പർ സി 244/ 09 . 

2009 ജൂൺ 24. 
ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിലെ കായ്ഫലമുള്ള 
2845 ഓളം തെങ്ങുകളിൽ നിന്നും 2009 ഓഗസ്റ്റ് മുതൽ 2010 
ജൂലൈ 31 വരെമൂപ്പെത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള 
അവകാശം ടെൻഡർ/ ലേല വ്യവസ്ഥ പ്രകാരം നൽകുന്നു. 


ബ്ളോക്ക് 


ലോട്ട് 
നമ്പർ 


തെങ്ങുകളുടെ 
എണ്ണം 


നിരത 
ദ്രവ്യം 
രൂപ് 
1,500 


11. സാധാരണ സർക്കാർ ടെൻഡർ/ ലേല വ്യവസ്ഥകൾ 
ഇതിനും ബാധകമാണ്. 


909 


എ 
ബി , എഫ് 
സി, ഡി 


1030 


1, 500 


906 


2, 000 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


106 


KERALA GAZETTE 


[PART III 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എ . 


കെ . 60 / 2009 - 10. 


2009 ജൂൺ 25. 


6 . 


- ആനക്കയം സ്റ്റേറ്റ് സീഡ് ഫാമിൽ ശാസ്ത്രീയ മായി 
സംരക്ഷിക്കുന്ന 165-ഓളം തെങ്ങുകളിൽ നിന്നും 2009 ആഗസ്റ്റ് 
1 മുതൽ 2010 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ മൂപ്പെത്തിയ 
തേങ്ങ ശേഖരിക്കുന്നതിനുള്ള അവകാശം 2009 ആഗസ്റ്റ് 10 -ാം 
തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മലപ്പുറം ജില്ലാ 
പ ഞ്ചാ യത്ത് ഓഫീസിൽ വെച്ച് ടെണ്ടർ/ ലേല വ്യവസ്ഥ 
പ്രകാരം വിൽപ്പന ഉറപ്പിക്കുന്നതാണ്. ടെണ്ടർ/ ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം, സീൽ ചെയ്ത 
ടെണ്ടർ എന്നിവ 2009 ആഗസ്റ്റ് 7 -ാം തീയതി 5 മണിക്ക് 
മുൻപായി ആനക്കയം സ്റ്റേറ്റ് സീഡ് ഫാമിൽ അടയ്ക്കുകയോ, 
10 - 8 - 2009 - ന് 10. 30 മണിക്ക് മുൻപായി മലപ്പുറം ജില്ലാ 
പഞ്ചായത്ത് ഓഫീസിൽ അടയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. 
അന്നേ ദിവസം 11 മണിക്ക് ലേലം നടത്തുന്നതും ലേലത്തിനു 

ശേഷം സന്നിഹിതരാ യ വരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്തുള്ള പ്രവൃത്തിദിവസം 
പ്രസ്തുത സമയത്തുതന്നെ ലേല നടപടികൾ നടത്തുന്നതാണ്. 


- 5. 2009 സെപ്റ്റംബർ മാസം 11 - നകം എല്ലാ തെങ്ങു 

കളുടെയും മണ്ട വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 
തേങ്ങ വിളവെടുപ്പ് 2010 ജൂലൈ 31- ന് കഴിഞ്ഞിരിക്കേ 
ണ്ട താ ണ്. ഇളം പ്രായത്തിലുള്ള തേങ്ങ ( ക രിക്ക്) 
യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല . മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആയതിന്റെ വില ഫാം നിരക്ക് അനുസരിച്ച് ലേലക്കാരനിൽ 

നിന്നും വസൂലാക്കുന്നതുമായിരിക്കും. 
7. ടെണ്ടർ/ ലേല നടപടികളിൽ ഫാം കൃഷിഓഫീസറുടെ 
തീരുമാനം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാര 

ത്തിന് വിധേയമായിരിക്കും. 
8. വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇടവേള 45 ദിവസത്തിൽ 

കുറയാൻ പാടുള്ളതല്ല . 
9. ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 
(പവർത്തി ക്കു ക യോ ഫാമിലെ വസ്തുക്കൾക്ക് 
ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തു 
കയോ ചെയ്താൽ ആയതിനുള്ള നഷ്ട പരിഹാരം 
ലേലക്കാരിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിര പ്പെ ടു ത്തു വാ നുള്ള അ ധി കാ രം ഫാം 

ഓഫീസർക്ക് ഉണ്ടായിരിക്കും. 
- 11. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെ 

ടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ/ ലേല നിയമങ്ങളും 
ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 

മേൽ നിബ ന്ധ നകൾ പൂർണ്ണ മായും പാലിക്കു വാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 

- ( പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത്മാത്രമേ വിളവെടുപ്പ് 
നടത്തുവാൻ അനുവദിക്കുകയുള്ളു. വിളവെടുപ്പ് സമയത്ത് 
മാത്രമേമുൻകൂർ അനുമതി കൂടാതെ കരാറുകാരന്/ സഹായി 
കൾക്ക് ഫാമിൽ പ്രവേശനമുണ്ടായിരിക്കുകയുള്ളു. 

- കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃ ത്തി ദി വ സ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


10 . 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 രൂപ + വി. നി . വിലയ്ക്ക് ഫാം 
ആഫീസിൽനിന്നും അന്നേദിവസം രാവിലെ 10 മണി 
വരെ ലഭിക്കുന്നതാണ്. ഫാറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിത്തരുന്നതല്ല . 


- നിരതദ്രവ്യം 2,000 രൂപയാണ്. ടെണ്ടറിനും ലേലത്തിനും 
വെവ്വേറെ നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല. 


ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആൾ നിരതദ്രവ്യത്തിന് പുറമെ 
മൊത്തം ലേലത്തുകയുടെ 1/ 3 ഭാഗം തുകകൂടി 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം ആ 
വ്യക്തിയുടെ നിരത്രദ വ്യം സർക്കാ രി ലേക്ക് 
മുതൽകൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർ ലേലം നടത്തുന്നതുമായിരിക്കും. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ആനക്കയം. 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


ടെണ്ടർ/ ലേലപ്പരസ്യം 


നമ്പർ എസ്. എഫ്. പി. 183 / 2009. 


2009 ജൂൺ24. 


4. ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒരു കരാർ എഴുതി 
നൽകേണ്ടതും ലേലത്തുകയുടെ 5 % തുക സെക്യൂരിറ്റി 
യായും ലേലത്തുകയിൽ ബാക്കി 2 / 3 ഭാഗംകൂടി അടച്ച് 
ലേല ക്കാ രന്റെ സ്വന്തം ചെല വിലും ഉത്ത ര വാ ദി 
ത്വത്തിലും വിളവെടുപ്പ് യഥാസമയം നടത്തേണ്ടതും 
ഓരോ വിളവെടുപ്പിനുശേഷവും തേങ്ങയുടെ എണ്ണം 
ഫാം ഓഫീസിൽ രേഖപ്പെടുത്തിയശേഷം ഫാമിന് 
വെളിയിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. 


- സ്റ്റേറ്റ് സീഡ് ഫാം , പുതുപ്പാടിയിൽ നിന്നും വിളവെടുപ്പിൽ 
ലഭിച്ച 10420 എണ്ണം നാളികേരവും 3260 എണ്ണം തിരഞ്ഞുമാറ്റിയ 
രണ്ടാംതരം നാളി കേ രവും താഴെ കൊടു ത്തി രി ക്കുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്ന തിന് 
മുദ്രവച്ച ടെണ്ടറുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


14th JULY 2009 ] 


AGRICULTURE DEPARTMENT 


- 107 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 150 രൂപ ( നികുതി പുറമെ) ഫാം 

ആഫീസിൽ നിന്നും 25-7 -2009- ന് ഉച്ചയ്ക്ക് 1 മണി 
വരെ ലഭിക്കുന്നതാണ്. 
2. പൂരിപ്പിച്ച ടെണ്ടർ 1,000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 
കൃഷിഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , പുതുപ്പാടി പി. ഒ., 

പെരുമ്പള്ളിഎന്ന വിലാസത്തിൽ 25- 7-2009 - ന്, 2 മണി 
വരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
3. 25- 7 - 2009 - ന് കൃത്യം 3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരെ 
ഉൾപ്പെടുത്തി പരസ്യ ലേലം നടത്തുന്നതും അതിനു 
ശേഷം ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ/ ലേലത്തിലോ 
ഏറ്റവും കൂടിയ നിരക്ക് തൃപ്തിക ര മെ ങ്കിൽ 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
താല്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ 

നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
4. ടെണ്ടറിൽ 100 നാളികേരത്തിന്റെ വില എത്രയെന്ന് 
- അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 
5. ടെണ്ടർ/ ലേലം കൊണ്ടആൾ മൊത്തം വിലയുടെമൂന്നിൽ 

ഒരു ഭാഗം തുക ( നിരതദ്രവ്യംഉൾപ്പെടെ) അപ്പോൾത്തന്നെ 
അട യ് ക്കേ ണ്ടതും ബാക്കി തുക ടെ ണ്ടർ/ ലേലം 


അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 7 ദിവസത്തിനകം 
അടച്ച് നാളികേരം സ്വന്തം ചിലവിൽ ഫാമിൽ നിന്നും 
നീക്കംചെയ്യേണ്ടതാണ്. നാളികേരം തിരഞ്ഞെടുക്കുവാൻ 
യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല . 
6. ടെണ്ടർ/ ലേലം കൊണ്ട് ആൾ 50 രൂപ മുദ്രപ്പത്രത്തിൽ 

ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ പറയുന്ന 
എഗ്രിമെന്റ് ടൈപ്പ്ചെയ്ത്ഒപ്പിട്ട്തരേണ്ടതാണ്. 
സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ എല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 

ടെണ്ടർ / ലേലം നടത്തുന്നതാണ്. 
8. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതും നിർത്തലാക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഫാം ക്യഷി ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 


9. മതിപ്പുവില ഏകദേശം 40,000 രൂപ. 


കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഫാം 
ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പുതുപ്പാടി, പെരുമ്പള്ളി പി . ഒ. 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


